O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 25 
Tuesday , 25th January 2022 


1197 മകരം 11 


1943 മാഘം 5 


11th Makaram 1197 


5th Magha 1943 


വാല്യം 11 


നമ്പർ 


4 


Vol . XI 


No. 


Part III 


Co - Operation Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


25th January 2022 


KERALA GAZETTE 


23 


കോട്ടയം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

( ഹാജർ : അജിത്ത് കുമാർ , എൻ . ) 
MMO JRGKTM / 2218 / 2021 - AEL / K . Dis . 

2021 ഡിസംബർ 29 . 
വിഷയം : സഹകരണ വകുപ്പ് കെ . 667 കോട്ടയം ജില്ല കൊക്കോ മാർക്കറ്റിംഗ് & പാസസ്സിംഗ് 

സഹകരണ സംഘം ക്ലിപ്തം - രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച് . 
സുചന :-( 1 ) കോട്ടയം ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ 15-7-2013 - ലെ AEL / 9087 2012 -ാം നമ്പർ ഉത്തരവ് . 

( 2 ) ബഹു . സഹകരണ സംഘം അഡീഷണൽ രജിസ്ട്രാറുടെ 12-10-2021 - ലെ AEL / 3969 / 2019 -ാം 

നമ്പർ ഉത്തരവ് . 
( 3 ) സംഘത്തിന്റെ 22-12-2021 - ലെ അവസാന പൊതുയോഗത്തിന്റെ 1 -ാം നമ്പർ തീരുമാനം . 
( 4 ) കോട്ടയം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറലിന്റെ 23-12-2021 - ലെ KR / 1828 / 13-ാം നമ്പർ കത്ത് . 
കോട്ടയം ജില്ലയിലെ കോട്ടയം താലൂക്കിൽ പ്രവർത്തിച്ചിരുന്ന കെ .667 കോട്ടയം ജില്ല കൊക്കോ 
മാർക്കറ്റിംഗ് & പ്രോസസ്സിംഗ് സഹകരണ സംഘം ക്ലിപ്തം പ്രവർത്തനങ്ങൾ നിലച്ചതിനെ തുടർന്ന് 
സൂചന ( 1 ) ഉത്തരവ് പ്രകാരം ലിക്വിഡേഷനിലാണ് . ടി സംഘത്തിൽ കോട്ടയം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
ജനറൽ ഓഫീസിലെ കുമാരനല്ലൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ ചാർജെടുക്കുകയും ലിക്വിഡേഷൻ നടപടികൾ 
നടത്തി വരികയും ചെയ്തിട്ടുമുള്ളതാണ് . ഇപ്പോൾ ലിക്വിഡേഷൻ നടപടികൾ പൂർത്തിയായതിനെ തുടർന്ന് 
സംഘ ത്തിന്റെ രജി ട്രേ ഷൻ റദ്ദ് ചെയ്ത് ഉത്തരവ് ലഭി ക്കു ന്ന തി നായി സൂചന ( 3 ) പ്രകാരം 
ലിക്വിഡേറ്റർ തീരുമാനം എടുത്ത് സൂചന ( 4 ) പ്രകാരം അപേക്ഷ ഈ ആഫീസിൽ സമർപ്പിച്ചിരിക്കുന്നു . 
ടി സംഘത്തിന്റെ നാളിതുവരെയുള്ള നടപടികൾ താഴെ പറയും പ്രകാരമാണ് . 

കോട്ടയം താലൂക്കിൽ കുമാരനല്ലൂർ ആസ്ഥാനമായി 30-3-1979 - ൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും 
18-6-1979 - ൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ഒരു സഹകരണ സംഘമാണ് കോട്ടയം ജില്ലാ 
കൊക്കോ മാർക്കറ്റിംഗ് & പ്രോസസിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ കെ . 667 , ടി സംഘത്തിന്റെ 
പ്രവർത്തന പരിധി കോട്ടയം ജില്ല പൂർണ്ണമായും ആയിരുന്നു . കൊക്കോയുടെ സംഭരണ വിപണന 
സംസ്കരണം നടത്തുന്നതിനുള്ള സാഹചര്യം ചെയ്തുകൊടുക്കുക എന്നതായിരുന്നു സംഘത്തിന്റെ 
പ്രധാന പ്രവർത്തന ഉദ്ദേശം . പ്രാരംഭത്തിൽ കുറച്ചുനാൾ കൊക്കോ വാങ്ങി വിൽപ്പന നടത്തിയെങ്കിലും 
ക്രമേണ സംഘത്തിന്റെ പ്രവർത്തനം നിലച്ചു . പിന്നീട് സംഘത്തെ പുനരുദ്ധരിക്കുന്നതിനുള്ള പ്രവർത്ത 
നങ്ങളുടെ ഭാഗമായി അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചെങ്കിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വിജയിക്കാതെ 
വന്നതിനെ തുടർന്ന് കോട്ടയം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) -ന്റെ 11-3-2004 - ലെ എ.ഇ.എൽ 3407/02 
നമ്പർ ഉത്തരവ് പ്രകാരം ലിക്വിഡേറ്ററെ നിയമിച്ച് ഉത്തരവായി . എന്നാൽ ചില അംഗങ്ങൾ സംഘത്തെ 
പുനർജീവിപ്പിക്കുന്നതിനുള്ള താൽപര്യത്തോടെ അപേക്ഷ സമർപ്പിച്ചപ്പോൾ ടി ലിക്വിഡേഷൻ ഉത്തരവ് റദ്ദ് 
ചെയ്ത് സംഘത്തിൽ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ച് ഉത്തരവായി . എന്നാൽ സംഘം പ്രവർത്തനം വീണ്ടും 
ആരംഭിക്കാൻ സാധിക്കാതെ വരികയും കോട്ടയം ജോയിന്റ് രജിസ്ട്രാറുടെ സൂചന ( 1 ) ഉത്തരവ് പ്രകാരം 
വീണ്ടും ലിക്വിഡേറ്ററെ നിയമിച്ച് ഉത്തരവ് ആകുകയും ചെയ്തിട്ടുള്ളതാണ് . തുടർന്ന് 25-7-2013 - ൽ 
കോട്ടയം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ഓഫീസിലെ കുമാരനല്ലൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ ടി 
സംഘത്തിന്റെ ലിക്വിഡേറ്ററായി ചാർജ്ജ് എടുക്കുകയും ക്രമപ്രകാരം സമാപ്തീകരണ നടപടികൾ 
ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ് . അതിന്റെ ഭാഗമായി ക്ലെയിം നോട്ടീസ് പ്രാദേശികമായും ഗസറ്റിലും 
പ്രസിദ്ധീകരിച്ചെങ്കിലും പൊതു ജനങ്ങളിൽ നിന്ന് യാതൊരു വിധ ക്ലെയിമുകളും ലഭ്യമായിട്ടുള്ളതല്ല . 
സംഘത്തിന്റെ ആഡിറ്റ് അവസാനമായി നടന്നത് 1991-92 വർഷത്തിലാണ് . ടി റിപ്പോർട്ട് പ്രകാരം ടി 
സംഘത്തിന് കൃഷി വകുപ്പിൽ നിന്ന് ? 75,000 ലഭിച്ചിരുന്നു . സംഘത്തിന് പെരുമ്പായിക്കാട് വില്ലേജിൽ 
സർവെ നമ്പർ 41 / 7A ( 1 ) - ൽ 15 സെന്റ് സ്ഥലവും 26 18 , 26 A യിൽ 3 സെന്റ് സ്ഥലവും , 41 / 7A ( 2 ) -ൽ 
5 സെന്റ് സ്ഥലവും ഉൾപ്പടെ ആകെ 23 സെന്റ് സ്ഥലം സ്വന്തമായി ഉണ്ടായിരുന്നതാണ് . എന്നാൽ കൃഷി 
വകുപ്പിൽ നിന്ന് ലഭിച്ച ധനസഹായം തിരിച്ചടയ്ക്കാതെ വന്നതിനെ തുടർന്ന് ടി സ്ഥലം റവന്യൂ റിക്കവറി 
നടപടികളിലൂടെ ലാന്റ് ബാങ്കിൽ ചേർത്തിട്ടുള്ളതാണ് . ടി വസ്ത ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ 
ഉടമസ്ഥതയിൽ ഉള്ളതാണ് . ഇപ്പോൾ സംഘത്തിന് യാതൊരു വിധത്തിലുള്ള ആസ്തികളും ഇല്ലാത്ത 
സാഹചര്യത്തിലാണ് ഗവൺമെന്റ് കുടിശ്ശിക എഴുതി തള്ളി അനുമതി ഉത്തരവ് ലഭിക്കുന്നതിനായി 
ബഹു . സർക്കാരിന് അപേക്ഷ സമർപ്പിക്കുകയും ബഹു . കേരള സർക്കാരിന്റെ 7-10-2021 തീയതിയിലെ 
സ.ഉ. ( സാധാ ) 608/2021 സഹ ഉ നമ്പർ ഉത്തരവ് പ്രകാരം ബഹു . സംസ്ഥാന സർക്കാർ , സർക്കാർ ഓഹരി , 
ആഡിറ്റ് ഫീസ് എന്നി ഇനങ്ങളിൽ ലഭിക്കേണ്ട തുകകൾ എഴുതി തള്ളി ഉത്തരവായിട്ടുള്ളതാണ് . 
ലിക്വിഡേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി ലിക്വിഡേറ്ററുടെ കാലാവധി 14-7-2022 വരെ 
സൂചന ( 2 ) ഉത്തരവ് പ്രകാരം ദീർഘിപ്പിച്ചു നൽകിയിട്ടുണ്ട് . ടി സാഹചര്യത്തിൽ സമാപ്തീകരണ 
നടപടികൾ പൂർത്തിയാക്കുന്നതിനായി 29-10-2021 വരെ ഉള്ള AEL ആഡിറ്റ് പൂർത്തീകരിച്ചു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


24 


KERALA GAZETTE 


Part III 


ലിക്വിഡേറ്റർ ചാർജെടുത്ത തീയതി യിലെ ബാക്കി പ്രതത്തിൽ ലിക്വി ഡേറ്റർക്കു യാതൊരു 
കാരണ വശാലും ഈടാക്കിയെടുക്കാൻ സാധിക്കാത്ത ആസ്തികൾ എഴുതി തള്ളിയും ബാധ്യതകൾ 
കണ്ടു കെട്ടിയും കോട്ടയം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ 6-12-2021 - ലെ 
എ.ഇ.എൽ. 1865/2021 നമ്പർ പ്രകാരം ഉത്തരവായിട്ടുള്ളതാണ് . ലിക്വിഡേറ്ററുടെ പേരിൽ ഉണ്ടായിരുന്ന 
ബാങ്ക് അക്കൗണ്ടിലെ ബാക്കി നിൽപ് തുകയും ലിക്വിഡേറ്ററുടെ കൈവശമുണ്ടായിരുന്ന തുകയും 
കോമൺ ലിക്വിഡേ ഷൻ ഫണ്ടിലേക്ക് വക മാറ്റിയിട്ടുണ്ട് . സംഘത്തിന്റെ അന്തിമ പൊതു യോഗം 
22-12-2021 - ൽ നടത്തിയിട്ടുണ്ട് . ടി സംഘത്തിന്റെ ലിക്വിഡേറ്റർ ചാർജെടുത്ത തീയതിയിലെ ബാക്കിപത്രം 
നാളിതു വരെയുള്ള വരവ് ചെലവ് കണക്കുകൾ ഇപ്പോഴത്തെ ബാക്കി പ്രതം എന്നിവ താഴെപ്പറയും 
പ്രകാരമാണ് . 

ലിക്വിഡേറ്റർ ചാർജെടുത്ത തീയതി മുതലുള്ള വരവ് ചെലവ് കണക്ക് 


വരവ് 


തുക 


ചെലവ് 


തുക 


2226 


64 


1829 


64 


1,40,000 


പ്രിന്റിംഗ് & സ്റ്റേഷനറി 
ഗവ.ഓഹരി എഴുതി 
തള്ളിയത് 
ഗവ.ഓഹരി പലിശ 


1,40,000 


1,12,875 


1,12,875 


ബാങ്ക് അക്കൗണ്ട് 
ഗവ.ഓഹരി എഴുതി 
തള്ളിയത് 
ഗവ.ഓഹരി പലിശ 
എഴുതി തള്ളിയത് 
ആഡിറ്റ് ഫീസ് 
എഴുതി തള്ളിയത് 
നീക്കിയിരിപ്പ് കൈവശം 


7791 


ആഡിറ്റ് ഫീസ് 


7791 


1 


32 


398 


32 


കോമൺ ലിക്വിഡേഷൻ 
ഫണ്ട് 


ആക 


2,62,893 


96 


ആക 


2,62,893 


86 


ലിക്വിഡേറ്റർ ചാർജെടുത്ത തീയതിയിലെ ബാക്കിപത്രം 


തുക 


തുക 


ബാധ്യത 
ഷെയർ ( വ്യക്തികൾ ) 
ഷെയർ ( സർക്കാർ ) 


40525 


1.32 


1,40,000 


ആസ്തി 
തുക ( കൈവശം ) 
തുക ( ബാങ്കിൽ 
മറ്റ് സ്ഥാപനങ്ങളിലെ 
ഓഹരി 


2226.64 


2,600 


കരുതൽ ധനം 


489.38 


പലവക 


1,19,076.95 


അകസാമാനം 


6,859.79 


സയിൽസ് 


53,658 


പിഴ പലിശ 


6,036.52 


വായ്പ 
( കൃഷി വകുപ്പിൽ നിന്നും ) 75,000 
റിസർവ്വ് ഫണ്ട് 

489.38 
( നിക്ഷേപിക്കാനുള്ളത് ) 
തേയ്മാന ഫണ്ട് 

6,859.79 
അഡ്വാൻസ് റിസർച്ച് 

5,250 
ആഡിറ്റ് ഒബ്ജക്ഷൻ 

5,855.30 
കരുതൽ 83-84 
ആഡിറ്റ് ഒബ്ജക്ഷൻ 

53,074.25 
കരുതൽ 
ആഡിറ്റ് ഒബ്ജക്ഷൻ 

1,242 
കരുതൽ 83-84 
ഗ്രാറ്റുവിറ്റി കരുതൽ 

104.12 
മറ്റിതര റിസർച്ച് 

59,694.52 
കൊടുക്കാനുള്ള പലിശ 75,406.25 
വിദ്യാഭ്യാസ ഫണ്ട് 

40.95 
സിൽബന്ദി ചിലവ് 

9,141 . 10 
ഡബൈ അഡ്വാൻസുകൾ 15,45,286.36 
വീതിക്കാത്ത ലാഭം 

2,732,17 


സ്ഥലം 


40,526.5 


ഡറ്റ് 


15,39,126.72 


അറ്റ് നഷ്ടം 


2,50,099.37 


ആക 


20,20,701,19 


20,20,701.19 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


25th January 2022 


KERALA GAZETTE 


25 


22-12-2021 - ലെ ബാക്കിപത്രം 


ബാധ്യത 


തുക 


ആതി 


തുക 


Nil 


Nil 


0 


ആകെ 


Nil 


ആകെ 


Nil 


ലിക്വിഡേഷൻ സംബന്ധിച്ച നടപടികൾ പൂർത്തിയായതിനെ തുടർന്ന് സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
റദ്ദ് ചെയ്ത് ഉത്തരവ് ലഭിക്കുന്നതിനായി സൂചന ( 3 ) പ്രകാരം തീരുമാനം എടുത്ത് സൂചന ( 4 ) പ്രകാരം 
കോട്ടയം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ - ന്റെ ശുപാർശ സഹിതം അപേക്ഷ ഈ ആഫീസിൽ സമർപ്പിച്ചു . 
മേൽ സാഹചര്യത്തിൽ ലിക്വിഡേ ഷൻ സംബന്ധിച്ച നടപടികൾ പൂർത്തി യാ യ തായി എനിക്ക് 
ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ കെ .667 കോട്ടയം ജില്ല കൊക്കോ മാർക്കറ്റിംഗ് & പ്രോസസ്സിംഗ് സഹകരണ 
സംഘം ക്ലിപ്തത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 

കെ . 667 കോട്ടയം ജില്ല കൊക്കോ മാർക്കറ്റിംഗ് & പ്രോസസ്സിംഗ് സഹകരണ സംഘം ക്ലിപ്തം - ന്റെ 
രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്ത് കൊണ്ടും ടി സംഘത്തിന്റെ 
പേര് സംഘങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത് കൊണ്ടും ഉത്തരവാകുന്നു . സംഘത്തിന്റെ 
രജി സ്റ്ററുകളും രേഖകളും ലിക്വി ഡേറ്റർ 3 വർഷകാലം സൂക്ഷിക്കേണ്ടതും അതി നു ശേഷം ഈ 
ഓഫീസിന്റെ അനുമതിയോടെ മാത്രം നശിപ്പിക്കാവുന്നതുമാണ് . 


( ഒപ്പ് ) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) . 


കോട്ടയം . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


26 


KERALA GAZETTE 


Part III 


REGISTRATION CERTIFICATE 


No. REG / K / 2021 / 00007 . 


20th December 2021 . 


I do hereby certify in exercise of the powers conferred upon me under Section 7 of the Kerala 
Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the undermentioned Society is registered by 
me today as a Co - operative Society under the said Act , on the basis of limited liability and that the 
bye - laws of the undermentioned society is also hereby registered under the said section . 


Categorical Statement 
1. Name and Number of the Society - Ettumanoor Vanitha Labour Contract Co - operative Society 

Ltd. K1240 . 


2. Date of Registration — 20-12-2021 . 
3. Address – Ettumanoor Vanitha Labour Contract Co - operative Society , Ettumanoor P. O. , 

Kottayam - 686 631 , Kerala , 
4. Liability - Limited . 


5. Area of Operation – Kottayam District except Poonjar Grama Panchayath . 
6. Main Object - Women empowerment , Build helping mentality , To ensure economic stability , 

Ensure employement oppurtunities , Ensure equal wages for equal work . 
7. Type of Society – Labour Contract Co - operative Societies — Primary as per rule 15-9 ( 1 ) . 
8. Authorized Share Capital— * 20,000 . 

80 ‘ A ’ class share of 250 each . 


9. Maximum borrowing power — 2000000 times of paid up Share Capital + Reserve Fund . 


Office of the Joint Registrar of 
Co - operative Societies ( General ) , 
Kottayam . 


( Sd . ) 
Joint Registrar of 
Co - operative Societies ( General ) . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


25th January 2022 


KERALA GAZETTE 


27 


ക്ലെയിം നോട്ടീസ് 


[ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 72 , ചട്ടം 69 ഉപ ചട്ടം ( 2 ) പ്രകാരം ) 


നമ്പർ 49 2 020 കെ . 


2021 ഒക്ടോബർ 20 . 


ക്ലിപ്തം നമ്പർ എം . 865 മുതു വല്ലൂർ ഗ്രാമ പഞ്ചായത്ത് പട്ടിക ജാതി വികസന സഹകരണ 
സംഘത്തിന്റെ സമാപ്തീകരണത്തിനായി മലപ്പുറം ജില്ല സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ ) -ടെ 1-11-2019 - ലെ എസ്.സി.ടി .3883 { 2016 -ാം നമ്പർ ഉത്തരവ് പ്രകാരം സമാപ്തീകരണത്തിനായി 
കൊണ്ടോട്ടി താലൂക്ക് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ഓഫീസിലെ കൊണ്ടോട്ടി 
യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തര വാ യിട്ടുണ്ട് . ക്ലിപ്തം നമ്പർ എം . 865 
മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി വികസന സഹകരണ സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും 
എന്തെ ങ്കിലും ലഭിക്കാനുണ്ടെങ്കിൽ ആയതിനുള്ള അപേക്ഷ ഈ നോട്ടീസ് പ്രസിദ്ധീകരിച്ച് രണ്ട് 
മാസത്തിനുള്ളിൽ സംഘം ലിക്വിഡേറ്ററെ താഴെ കാണിച്ച മേൽ വിലാ സ ത്തിൽ നേരിട്ടോ 
അവകാശികൾ മുഖേനയോ അറിയിക്കേണ്ടതാണ് . 


സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ ) ഓഫീസ് , കൊണ്ടോട്ടി . 


( ഒപ്പ് ) 
ലിക്വിഡേറ്റർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28 


KERALA GAZETTE 


Part III 


ക്ലെയിം നോട്ടീസ് 


നമ്പർ ടി.എൻ. 568 { 2007 . 


2021 ഒക്ടോബർ 1 . 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) മലപ്പുറം - ന്റെ 9-2-2007 -ാം തീയതിയിലെ 
HMC / 485 / 2001 / കെ.ഡിസ് . നമ്പർ ഉത്തരവ് പ്രകാരം കേരളാധീശ്വരപുരം സഹകരണ കൺസ്യൂമർ സ്റ്റോർ 
ക്ലിപ്തം നമ്പർ എം . 413 - ന്റെ പ്രവർത്തനം സമാപ്തീകരിച്ചുകൊണ്ടും സമാപ്തീകരണ നടപടികൾ 
പൂർത്തീകരിക്കുന്നതിന് ലിക്വിഡേറ്റർ ആയികൊണ്ട് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) 
തിരൂർ ഓഫീസിലെ താനൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ടും ഉത്തരവായിട്ടുണ്ട് . 
മേപ്പടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക ലഭിക്കുവാനുണ്ടെങ്കിൽ ആ വിവരം ഈ 
നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ രണ്ട് മാസത്തിനകം ലിക്വിഡേറ്ററായ താനൂർ യൂണിറ്റ് 
ഇൻസ്പെക്ടറെ നേരിട്ടോ യഥാവിധി ചുമതലപ്പെടുത്തിയ മറ്റൊരാൾ മുഖാന്തിരമോ തെളിവുകൾ സഹിതം 
രേഖാമൂലം അറിയിക്കേണ്ടതാണെന്നും നിശ്ചിത സമയത്തിനകം ക്ലെയിം ലഭിക്കാത്ത പക്ഷം ആർക്കും 

ക്ല യിം ഇല്ല എന്ന നിഗ മ ന ത്തിൽ സമാപ്തീക രണ നട പടി സ്വീക രിക്കു ന്ന താണെന്ന വിവരം 
മെമ്പർമാരായ എല്ലാ പൊതുജനങ്ങളെയും ഇതിനാൽ അറിയിക്കുന്നു . 


സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ ) 

-ന്റെ ഓഫീസ് , തിരൂർ . 


( ഒപ്പ് ) 
ലിക്വിഡേറ്റർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


25th January 2022 


KERALA GAZETTE 


29 


കോഴിക്കോട് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) 

പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

( ഹാജർ : ടി . ജയരാജൻ 
നമ്പർ എ.ഇ.എൽ -4518 2019 കെ.ഡിസ് . 

2021 ഡിസംബർ 31 . 
വിഷയം : സമാപ്തീകരണം - ഐ . ഒ.ബി , ഓഫീസേർസ് & റിട്ടയേർഡ് ഓഫീസേർസ് ഹൗസിംഗ് 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡി -2893 രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവാകുന്നത് - 

സംബന്ധിച്ച് . 
സൂചന :-( 1 ) ഈ ഓഫീസിലെ 15-7-2019 -ാം തീയതിയിലെ എസ്.സി.റ്റി . 5907 / 2019 -ാം നമ്പർ ഉത്തരവ് . 

( 2 ) 8-11-2021 -ാം തീയതിയിലെ സംഘം ലിക്വിഡേറ്ററുടെ ഒന്നാം നമ്പർ തീരുമാനം . 
( 3 ) കോഴിക്കോട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) 

-ന്റെ 9-11-2021 -ാം തീയതിയിലെ ബി / 2301 
നമ്പർ കത്ത് . 


( 4 ) 28-12-2021 -ാം തീയതിയിലെ എ.ഇ.എൽ ഓഡിറ്റ് റിപ്പോർട്ട് . 
( 5 ) സംഘം ലിക്വിഡേറ്ററുടെ 28-12-2021 -ാം തീയതിയിലെ ഒന്നാം നമ്പർ തീരു മാനവും 

അപേക്ഷയും . 
ഐ.ഒ.ബി. ഓഫീസേർസ് & റിട്ടയേർഡ് ഓഫീസേർസ് ഹൗസിംഗ് സഹകരണസംഘം ക്ലിപ്തം 
നമ്പർ ഡി - 2893 - ന്റെ 28-4-2018 - ന് ചേർന്ന പൊതുയോഗത്തിൽ സംഘം ലിക്വിഡേഷൻ ചെയ്യുന്നതിനായി 
അംഗങ്ങൾ തീരുമാനമെടുത്ത് കോഴിക്കോട് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് അപേക്ഷ സമർപ്പിച്ചു . അസിസ്റ്റന്റ് 
രജിസ്ട്രാറുടെ നിർദേശാനുസരണം സിവിൽ സ്റ്റേഷൻ യൂണിറ്റ് ഇൻസ്പെക്ടർ ഇത് സംബന്ധിച്ച് 
അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു . പ്രസ്തുത റിപ്പോർട്ട് പ്രകാരം സംഘം 
പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്നും സമാപ്തീകരിക്കുന്നതാണ് ഉചിതമെന്നും 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ശുപാർശ ചെയ്തു . തുടർന്ന് സൂചന ( 1 ) പ്രകാരം സംഘം സമാപീകരിക്കുന്നതിന് 
ഉത്തരവായി . ഉത്തരവിൽ പറഞ്ഞ കാലയളവിനുള്ളിൽത്തന്നെ ലിക്വിഡേറ്റർ സമാപ്തീകരണനടപടികൾ 
പൂർത്തിയാക്കിയതിനാൽ കാലാവധി ദീർഘിപ്പിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല . 

സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ലിക്വിഡേറ്റർ എ.ഇ.എൽ. 
ഓഡിറ്റിനായി സമർപ്പിച്ച കണക്കുകൾ പരിശോധിച്ച് സംഘം സമാപ്തീകരിച്ച് ഉത്തരവുണ്ടാവണമെന്ന് 
സൂചന ( 3 ) പ്രകാരം കോഴിക്കോട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ശുപാർശ ചെയ്തതിന്റെ 
അടിസ്ഥാനത്തിൽ സൂചന ( 4 ) പ്രകാരം എ.ഇ.എൽ. ഓഡിറ്റ് പൂർത്തീകരിക്കുകയും സംഘത്തിന് ഇന്നേ 
തീയതിയിൽ ആസ്തിബാധ്യതകൾ ഒന്നും തന്നെ ഇല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് . മേൽ 
സാഹചര്യത്തിൽ താഴെ പറയും പ്രകാരം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


ഐ.ഒ.ബി. ഓഫീസേർസ് & റിട്ടയേർഡ് ഓഫീസേർസ് ഹൗസിംഗ് സഹകരണസംഘം ക്ലിപ്തം 
നമ്പർ ഡി -2893 എന്ന സംഘം 14-7-2008 - ന് രജിസ്റ്റർ ചെയ്യപ്പെടുകയും 19-7-2008 - ന് പ്രവർത്തനം 
ആരംഭിക്കുകയും ചെയ്തു . തുടക്കത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച സംഘം ക്രമേണ പ്രവർത്തനങ്ങൾ 
മന്ദീഭവിച്ച് നിർജ്ജീവാവസ്ഥയിലെത്തുകയായിരുന്നു . സംഘത്തെ പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമങ്ങൾ 
പരാജയപ്പെട്ടതിനെത്തുടർന്ന് അംഗങ്ങൾ പൊതു യോഗം ചേർന്ന് സംഘം ലിക്വിഡേറ്റ് ചെയ്യാനുള്ള 
തീരുമാനം എടുക്കുകയാണുണ്ടായത് . സംഘം പുനരുജ്ജീവിപ്പിക്കുന്നതിന് യാതൊരു സാധ്യതയുമില്ലെന്ന് 
ബോധ്യപ്പെട്ടതിനാൽ കേരള സഹകരണനിയമം വകുപ്പ് 71 പ്രകാരമുള്ള സമാപ്തീകരണ നടപടികൾ 
പൂർത്തിയാക്കി . മേൽ സാഹചര്യത്തിൽ കേരള സഹകരണനിയമം വകുപ്പ് 74 പ്രകാരം ഐ . ഒ . ബി . 
ഓഫീസേർസ് & റിട്ടയേർഡ് ഓഫീസേർസ് ഹൗസിംഗ് സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഡി - 2893 - ന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . സംഘം ഇന്നേ തീയതി മുതൽ ഒരു 
ഏകാംഗ യോഗ മാ യി ത്തീ രു ന്ന താണ് . സംഘ ത്തിന്റെ രേഖകൾ ലിക്വി ഡേറ്റർ നിയ മാ നു സൃതം 
സൂക്ഷി ക്കേ ണ്ട തും 3 വർഷ ങ്ങൾക്ക് ശേഷം ഈ ഓഫീസിന്റെ മുൻ അ നു വാ ദ ത്തോടു കൂടി 

ഈ 
നശിപ്പിക്കേണ്ടതുമാണ് . 


( ഒപ്പ് ) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) . 


കോഴിക്കോട് . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.25 03:21:41 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


